PART IV 
Private Advertisements and Miscellaneous Notifications 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 


വിജ്ഞാപനം 


( 1) 


മേൽപറയുന്ന വസ്തുക്കൾ തമ്മിൽ ഒത്തു മാറു ന്ന തിന് 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമോ അഭിപ്രായമോ 
നിർ ദ്ദേ ശമോ ഉണ്ടങ്കിൽ ആയത് ഈ വിജ്ഞാപനം 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസങ്ങൾക്കുള്ളിൽ ചീഫ് എക്സിക്യൂ 
ട്ടീവ് ഓഫീസർ, കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, ഇന്റർനാഷ 
ണൽ സ്റ്റേഡിയത്തിനു സമീപം, വി . ഐ . പി . റോഡ്, കലൂർ, 
കൊച്ചി- 17 എന്ന വിലാസത്തിൽ രേഖാമൂലം അറിയിക്കേ 
ണ്ട താണ്. നിശ്ചിത സമയ പരിധിക്കു ശേഷം ലഭിക്കുന്നവ 
നിരസിക്കുന്നതാണെന്നും അറിയിക്കുന്നു. 


നമ്പർ ഇ4 - 1652 /2007 . 

2008 ജനുവരി 25. 
കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 1504 /RA നമ്പറായി 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള മലപ്പുറം ജില്ല ഏറനാട് താലൂക്കിൽ 
സ്ഥിതിചെയ്യുന്ന ആക്കോട് മുനീറുൽ അന്നം സംഘത്തിനവ 
കാശപ്പെട്ട റി. സ . 63 /1- ൽ പ്പെട്ട 14 സെന്റ് സ്ഥലം കരുമരക്കാട് 
അംശം ദേശത്ത് ശ്രീ . അബ്ദുൽ ഖാദറിന്റെ ഉടമസ്ഥതയിലുള്ള 
റി . സ . 40 / 2pt - ൽ പ്പെട്ട 25.78 സെന്റ് സ്ഥലവുമായി ഒത്തുമാറ്റം 
നടത്തുന്നതിന് വഖഫ് സെക്രട്ടറി അപേക്ഷ സമർപ്പിച്ചിരിക്കു 
ന്നു . മേൽ വസ്തുക്കൾ തമ്മിൽ ഒത്തുമാറുന്നതിന് ആർക്കെ 
ങ്കിലും എന്തെങ്കിലും ആക്ഷേപമോ അഭിപ്രായമോഉണ്ടെങ്കിൽ 
ആയത് ഈ വിജ്ഞാപനം പ്രസിദ്ധ പ്പെടുത്തി 30 ദിവ സ 
ങ്ങൾക്കുള്ളിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, കേരള സ്റ്റേറ്റ് 
വഖഫ് ബോർഡ്, വി. ഐ . പി . റോഡ്, കലൂർ, കൊച്ചി-17 
എന്ന വിലാസത്തിൽ രേഖാമൂലം അറി യി ക്കേ ണ്ട താ ണ്. 
ന 1 ശ്ച 1 

ത 
സമയപരിധിക്കുശേഷം ലഭിക്കുന്ന ആക്ഷേപങ്ങളും അഭിപ്രായ 
ങ്ങളും പരിഗണിക്കുന്നതല്ല എന്നും അറിയിക്കുന്നു . 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 
ഓഫീസ്, വി . ഐ . പി. റോഡ്, 

( ഒപ്പ്) 
കലൂർ, കൊച്ചി- 682 017. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. 


NOTIFICATION 


No. C . 1 - 3077/ 2007 . 


12th December 2007. 


In exercise of the powers conferred under Section 27 
of the Wakf Act 1995 (Central Act, 1995) , the Kerala 
State Wakf Board hereby delegates powers to the Junior 
Superintendent, General Administration , Head Office 
Kaloor the powers of the Board under Sections 30 ( 1 ), 
- 30 ( 2 ) under the provision of Section 30 ( 3 ) of the Wakf 
| Act 1995, with effect from 17 - 7 - 2007 . 


| ( 2 ) 
നമ്പർ ഇ4- 363/ 2005. 

2008 ജനുവരി 29. 
കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 4829/ RA നമ്പറായി 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാസർഗോഡ് ജില്ല , കാസർഗോഡ് 
താലൂക്ക്, ഇച്ചിലങ്കോട് ജുമാ മസ്ജിദിനവകാശപ്പെട്ട താഴെ 
പറയുന്ന വസ്തുക്കൾ തമ്മിൽ ഒത്തു മാറുന്നതിന് വഖഫ് 
മുതവല്ലി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 
1. വഖഫിന വ കാ ശ പ്പെട്ട റീ സർവ്വ 51 /1- ൽപ്പെട്ട 11 

സെന്റ് വസ്ത ഇ . അബ്ദുള്ളയുടെ ഉടമസ്ഥതയിലുള്ള 
റീ സർവ്വ 53/ 15 - ൽപ്പെട്ട 6 സെന്റ്, 51/ 2 - ൽ 3 സെന്റ് 
എന്നീ വസ്തുക്കളുമായും. 
2. വഖഫിനവകാശപ്പെട്ട റീ സർവെ 49 /2 - ൽ 31 സെന്റ് 

വസ്ത പി . എ . കാസിമിന്റെ ഉട മ സ ത യിലുള്ള 
റീ സർവെ 84/ 4- ൽ 30 സെന്റ് വസ്തുവുമായും. 


(Sd.) 
Chief Executive Officer. 


Kochi. 


Explanatory Note 


3.വഖഫിനവകാശപ്പെട്ട റീ സർവ്വ 49/1- ൽ 13 സെന്റ്, 50/ 

1- ൽ 17 സെന്റ് എന്നീ വസ്തുക്കൾ മൊയ്തീന്റെ 
ഉടമസ്ഥതയിലുള്ള റീ സർവ്വ 43 /1- ൽ 20 സെന്റ് 
വസ്തുവുമായും. 


This is not a part of notification . The Kerala State 
Wakf Board has delegated powers under Section 30 ( 3) of 
the Wakf Act to the Chief Executive Officer. But now the 
Board Meeting held on 11 -7 - 2007 is of the opinion that it 
is necessary in the interest of expediency and better 
management to delegate powers under Section 30 ( 1) and 
30 (2) to Junior Superintendent, General Administration , 
Kerala State Wakf Board , Head Office , Kaloor. 


4. വഖഫിനവകാശപ്പെട്ട റീ സർവ്വ 54/ 7- ൽ 16 സെന്റ് 

വസ്ത മൊയ്തീൻ കുഞ്ഞിന്റെ ഉടമസ്ഥതയിലുള്ള 
53 / 8- ൽ 6 സെന്റ് വസ്തുവുമായും. 


This notification is for achieving the above objects. 


